PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന ഭാഗ്യക്കുറി 

ദർഘാസ് പരസ്യം 


നമ്പർ പബ്. 1/ 2669/2008 / ഡി .എസ്.എൽ. 


2009 ജൂൺ 17. 


കേരള സംസ്ഥാന ഭാഗ്യക്കു റി ടിക്കറ്റുകൾ അടക്കം 
ചെയ്ത് പെട്ടികൾ കാക്കനാട് കെ . ബി . പി. എസ്.- ൽ നിന്നും 
മേഖലാഭാഗ്യക്കുറി ആഫീസിലേക്കും വികാസ് ഭവനിലെ ഭാഗ്യ 
ക്കുറി ഡയറക്ടറേറ്റിലേക്കും, തിരു വ ന ന്ത പുരം മുതൽ 
കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിൽ സ്ഥിതിചെയ്യുന്ന ജില്ലാ 
ഭാഗ്യക്കുറി ഓഫീസുകളിലും വിതരണം ചെയ്യുന്നതിനും, ഭാഗ്യ 
ക്കുറി നറു ക്കെ ടു പ്പ് ഉപ ക ര ണ ങ്ങൾ മേഖലാ 
ഭാഗ്യക്കുറി ആഫീസിൽനിന്നും നറുക്കെടുപ്പ് സ്ഥലങ്ങളിൽ 
എത്തിച്ച് നറുക്കെടുപ്പിനുശേഷം തിരികെ കൊണ്ടുവരുന്നതിനും 
വകുപ്പ് ആവശ്യങ്ങൾക്ക് മറ്റ് യാത്രകൾ നടത്തുന്ന തിനും 
മേഖലാഭാഗ്യക്കുറി ഡയറക്ടറോ, അദ്ദേഹം ചുമതലപ്പെടു 
ത്തുന്ന ഉദ്യോഗസ്ഥനോ ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ മൂടി 
യോടുകൂ ടി യതും മൂന്നു വർഷത്തിൽ കൂടു തൽ പഴക്ക 
മില്ലാത്തതും അടച്ചുപൂട്ടുള്ളതും ചരക്കുകൾ വഹിക്കുന്നതിന് 
പെർമിറ്റ് ഉള്ളവയും ദീർഘദൂര യാത്രകൾക്ക് യോഗ്യമായതുമായ 
വലിയ (4) നാല് ചകങ്ങൾ മാത്രമുള്ള റ്റാറ്റ 407 , ഐഷർ, 

ഫോഴ്സ് ടെമ്പോ ട്രാവലർ, മഹീന്ദ്രാ വാനുകളോ, അതുപോ 
ലുള്ള മറ്റു വാഹ ന ങ്ങളോ, താഴെ പറയുന്ന 
നിബന്ധനകൾക്ക് വിധേയമായി ഒരു വർഷത്തേക്ക് വാടകയ്ക്ക് 
നൽകു ന്ന തിന് മൽ സ രാ ടി സ്ഥാ ന ത്തിൽ മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . മേൽപ്പറഞ്ഞതരം വാഹന 
ങ്ങൾ ഒന്നിൽ കൂടുതൽ സ്വന്തമായുള്ളവരുടെ ക്വട്ടേഷനുകൾ 
മാത്രമേ പരിഗണിക്കു ക യു ള്ളു . മുദ്രവച്ച് ദർഘാ സു കൾ 
10 - 7 - 2009 പകൽ 3 മണിക്ക് മുൻപ് മേഖലാ 
ഭാഗ്യ ക്കുറി ഡെപ്യൂട്ടി ഡ യ റ ക് ടർ, അപ്പു സൗധം, 
വളഞ്ഞമ്പലം, രവിപുരം റോഡ്, എറണാകുളം, കൊച്ചി എന്ന 
വിലാസത്തിൽ ലഭിക്കേണ്ടതാണ്. നിബന്ധനകൾ വകുപ്പിന്റെ 
വെബ്സൈറ്റിൽ ലഭ്യമാണ്. ( www.keralalotteries. com ) 


നിബന്ധനകൾ 


| 1. 


ദർഘാസ് കാലാവധി കരാർ തീയതി മുതൽ ഒരു 
വർഷം തികയുന്നതുവരെ ആയിരിക്കും. 
കരാർ കാലാവധിക്ക് ശേഷം വകുപ്പ് ആവശ്യപ്പെടുന്ന 
പക്ഷം മൂന്ന് മാസം കൂടിയോ പുതിയ കരാറിൽ ഏർപ്പെ 
ടു ന്ന തു വ രെ യോ , ഏതാണ് കുറഞ്ഞ സമ യ 
മെങ്കിൽ അതുവരെ നിലവിലുള്ള കരാർ നിരക്കിൽ 


തന്നെ വാഹനങ്ങൾ നൽകേണ്ടതാണ്. 


സമയത്ത് 
തടസ്സൻ 
ഉത്തര 


15 . 


5 . 


3. കരാർ ഉറ പ്പിച്ചു ക ഴി ഞ്ഞാ ൽ വകു പ്പ് ന ൽ കു ന്ന 

നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. 
- വകുപ്പ് ആവശ്യപ്പെടുന്ന സമയത്തുതന്നെ വാഹനങ്ങൾ 
ലഭ്യമാക്കേണ്ടതാണ്. തൽസമയം വാഹനം ലഭ്യമാക്കാൻ 
കഴി യാ ത്ത പക്ഷം കരാ റു കാ രൻ മറ്റേതെ ങ്കിലും 
വ്യക്തിയിൽനിന്നോ സ്ഥാപനങ്ങളിൽനിന്നോ വാഹനം 
വാടകയ്ക്ക് എടുത്ത്തരേണ്ടതും ആ വകയിൽ അധിക 
ചെലവ് വരിക യാ ണ ങ്കിൽ അത് കരാ റു കാ രൻ 
വഹിക്കേണ്ടതുമാണ്. വകുപ്പ് ആവശ്യപ്പെടുന്ന സമയത്ത് 
വാഹനം ലഭിക്കാതെ വരികയും വകുപ്പ് നേരിട്ട് വാഹന 
ങ്ങൾ ഏർപ്പാടാ ക്കേ ണ്ടി വരികയും ചെയ്താൽ ആ 
വകയിൽ ഉണ്ടാകുന്ന അധിക ചെലവ് കരാറുകാര 
നിൽനിന്ന് ഈടാക്കുന്നതാണ്. 
-- യാത്രയ്ക്കിടയിൽ വിശ്രമത്തിനായി സാമ്പത്തിക ബാദ്ധ്യ 
ത യു ണ്ടാ ക്കുന്ന ആ നു കൂ ല്യ ങ്ങൾ ഒന്നുംതന്നെ 
അനുവദിക്കുന്നതല്ല . 
യാത്രാമദ്ധ്യേ വാഹനം കേടായി ഓടിക്കാൻ കഴിയാതെ 
വന്നാൽ കരാറുകാരന്റെ ചെലവിൽ വേറെ വാഹനം 
ഏർപ്പാടാക്കി വകുപ്പ് വക സാധനസാമഗ്രികൾ യഥാസ 
മയം നിശ്ചിത സ്ഥലങ്ങളിൽ എത്തിക്കേണ്ടതും ആ 
വകയിൽ അധിക ചെലവ് വരികയാണെങ്കിൽ കരാറുകാ 
രൻ തന്നെ വഹിക്കേണ്ടതുമാണ്. 
വകുപ്പ് നിർദ്ദേശിക്കുന്ന റൂട്ടിലൂടെ മാത്രമേ യാത 
നട ത്താ വൂ . യാത്ര ആരംഭിക്കു ന്നതും അവ സാ നി 
പ്പിക്കു ന്നതും എറണാകുളം മേഖലാ ഭാഗ്യക്കുറി 
ഡയറക്ടറേറ്റിൽ നിന്ന് ആയിരിക്കും. ഇതിന് വിപരീത 
മായി നടത്തുന്ന യാത്രയോ പ്രവർത്തിയോമൂലം ഈ 
വകു പ്പി നു ണ്ടാകുന്ന അധിക ചെലവ് കരാറു കാ ര 
നിൽനിന്നും ഈടാക്കുന്നതാണ്. വകുപ്പ് നിർദ്ദേശിക്കുന്ന 
പകാരം ഓടുന്ന ദൂരമാണ് വാടക 
നൽകുന്നതിനായി പരിഗണിക്കുന്നത്. 


18 . 


ണ്ടതുമാണ്. 
വകുപ്പ്ഏൽപ്പിക്കുന്ന സാധനങ്ങൾ നിശ്ചിത സ്ഥലത്ത് 
നിഷ്കർഷിക്കുന്ന സമയത്ത്എത്തിക്കേണ്ടതും, ആയ 
തിന് വാഹനവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾമൂലം വകു 
പ്പിന്ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് കരാറുകാരൻ ഉത്തരവാ 
ദിയായിരിക്കുന്നതുമാണ്. 
മുദ്രവച്ച ദർഘാസുകൾ 2009 ജൂലൈ 10 -ാം തീയതി 
പകൽ 3 മണിക്ക് മുമ്പ് ലഭിക്കേണ്ടതാണ്. ടെണ്ടർ 
സമർപ്പിക്കുമ്പോൾ 10, 000 രൂപ മാത്രം ( പതിനായിരം 

രൂപ മാത്രം) നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. 
16 . ദർഘാസ് അടക്കംചെയ്ത മുദ്രവച്ച കവറിന് പുറത്ത് 

“ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാനുള്ള ദർഘാസ്” 
എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. 
മേഖലാ ഭാഗ്യക്കുറി ഡെപ്യൂട്ടി ഡയറക്ടർ, അപ്പു 
സൗധം, വള ഞ്ഞ മ്പ ലം , രവിപുരം റോഡ്, 
എറണാകുളം, കൊച്ചി എന്ന വിലാസത്തിലാണ് ദർഘാ 
സുകൾ ലഭിക്കേണ്ടത്. 
- ദർഘാസുകൾ 2009ജൂലൈ 10 -ാം തീയതിഉച്ചയ്ക്ക് 
3 .30 മണിക്ക് ഹാജരായ അപേക്ഷകരുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറ ക്കു കയും സ്വീക രിക്ക പ്പെട്ട ദർഘാസ് 
സമർപ്പിച്ച വാഹന ഉടമയേയോ സ്ഥാപനത്തെയോ 

രേഖാമൂലം അറിയിക്കുന്നതുമാണ്. 
19 . ദർഘാസ് ഉറ പ്പിക്കു ന്ന തിന് മുൻപ് വാട കയ് ക്ക് 
നൽകാൻ ഉദ്ദേശിക്കുന്ന വാഹനങ്ങളുടെ രേഖകളും ഉപ 

യോ ഗ ക്ഷ മ തയും വാഹനം ഓടിക്കുന്ന ഡവർ 
മാരുടെ കാര്യക്ഷമതയും മേഖലാ ഭാഗ്യക്കുറി ഡെപ്യൂട്ടി 
ഡയറക്ടറെയോ അദ്ദേഹം ചുമതലപ്പെടുത്തിയിരിക്കുന്ന 
ഉദ്യോ ഗ സ്ഥ നെയോ വാഹന 

ഉടമ 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്. 
20. ദർഘാസ് സ്വീകരിച്ച് സ്ഥിരപ്പെടുത്തിയ വിവരം ലഭിച്ച് 

മൂന്നു ദിവസത്തിനകംതന്നെ 50 രൂപ മുദ്രപ്പത്രത്തിൽ 
കരാർ തയ്യാറാക്കി ഭാഗ്യ ക്കുറി വകുപ്പ് മേഖലാ 

ഡെ പട്ടി ഡ യ റ ക് ടർക്ക് നൽ കേ ണ്ട താ ണ് . 
അതോടൊപ്പം സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി 50,000 
(അൻപതിനായിരം ) രൂപ മാത്രം നൽകേണ്ടതാണ്. 
കാര ണ ങ്ങ ൾ പറയാതെ ദർഘാ സു കൾ സ്വീക രി 
ക്കു വാ നും നിരാ ക രി ക്കു വാനുംഉള്ള അ വ കാശം 
ഭാഗ്യ ക്കുറി മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടറിലോ 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥ നിലോ 
നിക്ഷിപ്തമായിരിക്കും. 
കരാർ കാലാ വധി അ വ സാ നിക്കു ന്ന തിന് മുമ്പ് 
മുന്നറിയിപ്പില്ലാതെയും ഏകപക്ഷീയവുമായി കരാർ റദ്ദ് 
ചെയ്യു വാനും അ വ സാ നി രി ക്കാ നും മേഖലാ 
ഭാഗ്യക്കുറി ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അധികാരം ഉണ്ടാ 
യിരിക്കുന്നതാണ്. ഇപ്രകാരം സംഭവിച്ചാൽ പുതിയ 
കരാർ നില വിലിൽ വരു ന്നതു വരെയോ 3 മാസം 
വരെയോ കരാർ നിര ക്കിൽ തന്നെ വാഹ ന ങ്ങ ൾ 
നൽകാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
നിശ്ചിത കാലാവധിക്ക് മുമ്പ് കരാർ പിൻവലിക്കുകയോ 
മറ്റ് വീഴ്ചകൾ വരുത്തുകയോ കരാർ ലംഘനം നടത്തു 
കയോ ചെയ്താൽ സക രിറ്റി ഡെപ്പോസിറ്റ് 
സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതാണ്. 
- ദർഘാസ് സംബ ന്ധിച്ച എല്ലാ നട പ ടി കളും 
നിബന്ധനകളും കരാറിന് വിധേയമായിരിക്കും. 


8 . 


- വാഹനങ്ങളുടെ കേടുപാടുകൾക്കോ മറ്റെന്തെങ്കിലും 
തകരാറുകൾക്കോ വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല . 


വാടകയിനത്തിൽ മുൻകൂർ തുക അനുവദിക്കുന്നതല്ല. 
10. വാടക സംഖ്യ ഡിമാന്റ് ഡാഫ്റ്റായി മാത്രമേ 

നൽകുകയുള്ളു. 


വാടകത്തുകയിൽനിന്നും നിയമാനുസൃത നിരക്കിൽ 
ആദായ നികുതി ഈടാക്കുന്നതാണ്. 
വാഹനം ഓടുന്ന തിനുള്ള മിനിമം വാടകയും ഒരു 
കിലോമീറ്റർ ഓടുന്നതിനുള്ള നിരക്കും ദർഘാസിൽ 
പ്രത്യേകം കാണിച്ചിരിക്കണം. വെയിറ്റിംഗ് ചാർജ്ജ് ഒരു 
മണി ക്കൂ റിന് എത്ര യെന്നും പര മാ വധി ഒരു 
ദിവസത്ത വെയിറ്റിംഗ് ചാർജ്ജ് എത്രയെന്നും 
രേഖപ്പെടുത്തിയിരിക്കണം. 
വാടക ആവശ്യപ്പെട്ടുകൊണ്ട് കരാറുകാരൻ നൽകുന്ന 
ഇൻവോ യി സു ക ളിൽ യാത്ര ആരം ഭി ക്കു മ്പോഴും 
അ വ സാ നിപ്പിക്കു മ്പോഴും മീറ്ററിൽ കാണിക്കു ന്ന 
കിലോമീറ്റർ, ആകെ ഓടിയ ദൂരം എന്നിവ രേഖപ്പെടു 

ത്തേ ണ്ടതും ആയത് വാഹ ന ത്തിൽ കൂടെ യാത 
ചെയ്ത് വകുപ്പ്ഉദ്യോഗസ്ഥനെ ബോദ്ധ്യപ്പെടുത്തേ 


13 . 


24 . 


സംസ്ഥാന ഭാഗ്യക്കുറി 
ഡയറക്ടറേറ്റ്, 
തിരുവനന്തപുരം. 


- ( ഒപ്പ്) 
സംസ്ഥാന ഭാഗ്യക്കുറി 

ഡയറക്ടർ. 


